Kerala Gazette No . 17 dated 2nd October 2012. 
PART I 


GOVERN 


സർക 


WMENT OF 


WE KERA! 


കേരള സർക്കാർ 


റവന്യു (എഫ്) വകുപ്പ് 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ജി . ഒ . ( എം . എസ് .) 327 / 12 / റവന്യു . 


2012 സെപ്റ്റംബർ 4. 


2004 മേയ് 14 -ാം തീയതിയിലെ ജി. ഒ. ( എം . എസ്.) 125/ 2004/ റവന്യൂ നമ്പർ 
വിജ്ഞാപനപ്രകാരം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 29 - ൽപ്പെട്ട 3006.6958 ഹെക്ടർ ഭൂമിയും ( സർവെ നമ്പർ 
1 മുതൽ 15 വരെ) എരുമേലി വടക്ക് വില്ലേജിലേക്ക് ചേർത്ത് പ്രാബല്യത്തിൽ 
വരത്തക്കവണ്ണം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ പ്രസ്തുത വില്ലേജിന്റെ 
ബ്ലോക്ക് നമ്പർ 29 - ന് ( സർവെ നമ്പർ 1 മുതൽ 15 വരെ) ആകെ 3006.6938 ഹെക്ടർ 
വിസ്തീർണ്ണമാണ്ഉള്ളത്. 

ആയതിനാൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് 
വില്ലേ ജിൽ നിന്ന് എരുമേലി വടക്ക് വില്ലേ ജി ലേക്ക് ചേർത്ത ബ്ലോക്ക് 29 - ന്റെ 
വിസ്തീർണ്ണം 3006. 6958 ഹെക്ടർ എന്നത് 3006 .6938 ഹെക്ടർ എന്ന് തിരുത്തി 
വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . ബി. വത്സലകുമാരി, 
പ്രിൻസിപ്പൽ സെക്രട്ടറി. 


